Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 12 - 14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


art 
: 


GOVERNN 


- 
കര 


രള സർക 


ർക്കാർ 


NMENT OF 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


21st February 2012 
2012 ഫെബ്രുവരി 21 
2nd Phalguna 1933 
1933 ഫാൽഗുനം 2 


) 8 


വാല്യം 57 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Irrigation Department 


TENDER NOTICE 
No. D1-1113/2006. 

31st January 2012. 
Competitive tenders in sealed covers are invited 
from the reputed manufacturers/ dealers for the supply of 
the following equipments to the Office of the undersigned . 


Sl. No. 


Details of Items 


- 


1 


Installing Real Time Data Acquisition System in 
Bharathapuzha Basin under Hydrology Section , 
Palakkad. 
Installing Real Time Data Acquisition System in 
Bharathapuzha Basin under for Hydrology 
Section , Wadakkanchery . 


ചാർജ്ജ് കൂടി അടയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ രജിസ്റ്റേർഡ്/ 
സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം മാത്രമേ സ്വീകരിക്കുകയുള്ളു. പൂരി 
പ്പിച്ച ദർഘാസ് ഫോറ ങ്ങ ൾ 29 - 2 - 2012 വൈകു ന്നേരം 
3 മണിവരെ സ്വീക രിക്കു ന്നതും അന്നേദിവസം 3 .30 - ന് 
സന്നിഹിതരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാ 
ണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാ ര ണ വശാലും സ്വീക രി ക്കുന്നതല്ല . എല്ലാ 
ഉപ ക ര ണ ങ്ങൾക്കും ക്വാട്ട് ചെയ്യാത്ത ദർഘാ സു കൾ 
നിരുപാധികം നിരസിക്കുന്നതാണ്. മേൽപറഞ്ഞ ടെണ്ടർ ദിവസം 
ഏതെ ങ്കിലും കാര ണ വ ശാൽ അ വ ധി യാ യി രു ന്നാൽ 
അതിനടുത്ത പ്രവൃത്തി ദിവസം ദർഘാ സു കൾ 
പരിഗണിക്കുന്നതാണ്. 


Office of the Executive Engineer, 

(Sd.) 
Hydrology Division , 

Executive Engineer 
Irrigation Complex , 

(For and on behalf of 
Thrissur- 20. 

- the Governor of Kerala ). 


- Cost of tender form - 2 , 000 + VAT for 
Sl. No . 1 and 1 ,300 + VAT for Sl. No . 2 . 

Postage fee — 100 . 

The tender forms and the detailed specification can 
be obtained from the Office of the undersigned during 
working hours on 24 -2 - 2012 and 25 - 2- 2012 on payment of 
cost of tender form (non -refundable ) in cash or by Demand 
Draft. Tender forms will be obtained by post on 
remitting an additional postage fee of 100 . The 
envelope containing tender should bear the subscription 
“ Tender for the Real Time Data Acquisition System ” and 
should be addressed to the “ Executive Engineer, 
Hydrology Division , Irrigation Complex , Chembukkavu , 
Thrissur- 20 ” . The Tender document should be despatched 
by Registered or Speed Post only . Hand delivery /Courier 
services are not acceptable. Last date and time of receipt 
of tender is 29 -2 - 2012 , 3 p .m . The tenders will be opened 
at 3. 30 p .m . on the same day . Due to any reason if the 
tender date is declared as holiday, tenders will be received 
and opened on the next working day. The bid is valid only 
if all items in the schedule are quoted . 


കേരള ഗവർണ്ണർക്കുവേണ്ടിതൃശ്ശൂർ ഹൈഡ്രോളജി ഡിവി 
ഷ ൻ എക് സി ക ട്ടീവ് എഞ്ചി നീ യ ർ താഴെ പറയുന്ന 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി അംഗീകൃത നിർമ്മാ 
താക്കളിൽ നിന്നോ ഡീലർമാരിൽ നിന്നോ മത്സരസ്വഭാവമുള്ള 
മുദ്രവച്ച ദർ ഘാ സു കൾ 

ക്ഷണിച്ചു 
കൊള്ളുന്നു . 


വിവരണം 


കമ 
നമ്പർ 


| 1 


ഹൈഡാളജി സെക്ഷൻ, പാലക്കാടിന് കീഴിൽ 
ഭാ ര ത പ്പുഴ ബേസിനിൽ റിയൽ ടൈം ഡാറ്റാ 
അക സിഷൻ സിസ്റ്റം ഇൻ സ്റ്റാൾ ചെയ്യുന്ന 
പ്രവർത്തി 

ഹൈ ഡാ ളജി സെക്ഷൻ, വട ക്കാ ഞ്ച രിയുടെ 
കീഴിൽ ഭാരതപ്പുഴ ബേസിനിൽ റിയൽ ടൈം ഡാറ്റാ 
അക സിഷൻ സിസ്റ്റം ഇൻ സ്റ്റാൾ ചെയ്യുന്ന 
പ്രവർത്തി 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 2,000, 
ക്രമനമ്പർ 2 - ന് 1,300 . 


തപാൽ ചാർജ് - 100 . 


ദർഘാസ് ഫോറങ്ങളും വിശദവിവരങ്ങളും 24 - 2 - 2012 , 
25 - 2 - 2012 മുതലുള്ള തീയതികളിൽ പ്രവൃത്തി സമയങ്ങളിൽ 
ഈ ഓഫീസിൽ നിന്നും ദർഘാസ് പ്രമാണങ്ങളുടെ വില 
രൊക്കം പണമായോ ഡിമാന്റ് ഡാഫ്റ്റായോ അടച്ചാൽ 
ലഭിക്കുന്നതാണ്. തപാലിൽ വേണമെങ്കിൽ 100 തപാൽ 


